Regn . No. KERBIL /2012 /45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/634 /2012 -14 


GOVERN 


കര 


ക്കാർ . 


കളെ സർ 
VMENT OF 


KERALA 


tl cf Kk ddv 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഏപ്രിൽ 1 
1st April 2014 

1189 മീനം 18 
18th Meenam 1189 

1936 ചൈതം 11 
11th Chaithra 1936 


- } 13 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


നോട്ടീസ് 


നമ്പർ പി. ആർ./ എം . സി- 1/ Govt. Gazette /34/14. 

2014 ജനുവരി 9. 


വില്ലേജുകളിൽപ്പെട്ട വസ്തുക്കളിൽ കൂടി അ വരുടെ 
നിയമാനുസൃത കൃത്യനിർവ്വഹണത്തിനായി ആവശ്യമായ ഏതു 
സമയത്തും പ്രവേശിക്കുന്നതാണെന്ന വിവരം 2 003 - ല 
ഇലക്ട്രിസിറ്റി ആക്ട് 164 -ാം വകുപ്പുപ്രകാരം ബന്ധപ്പെട്ട 
എല്ലാവരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ- നിലമ്പൂർ 110 കെ . വി . 
ലൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവ്വ 
നടത്തുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിലെ 
ഉദ്യോഗസ്ഥൻമാരും ജീവനക്കാരും അവർ താൽക്കാലികമായി 
നിയമിക്കുന്നവരും പെരിന്തൽമണ്ണ, നിലമ്പൂർ, ഏറനാട് എന്നീ 
താലൂക്കുകളിലെ മേലാറ്റൂർ, പാണ്ടിക്കാട്, ചെമ്പശ്ശേരി, പോരൂർ, 
വണ്ടൂർ, തിരുവാലി, മമ്പാട്, നിലമ്പൂർ എന്നീ 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ട്രാൻസ്മിഷൻ 
ഡിവിഷൻ, മുണ്ടുപറമ്പ്, 

( ഒപ്പ്) 
മലപ്പുറം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


